Kerala Gazette No. 25 dated 19th June 1979. 
TART I 


കേരള നിയമസഭാ സെക്രട്ടേറിയറ് 

വിജ്ഞാപനം 
നമ്പർ 1915 /എൽ, എ 4 |79 . തിരുവനന്തപുരം, 1979 ഫെബ്രുവരി 9. 

കേരള നിയമസഭയുടെനടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69 -ാം ചട്ടിപ്രകാരം മദിരാശി ഹിന്ദു മതധർമ്മാർ ത്ഥദാനസ്വത്തുക്കൾ 
( ദഗതി) ബിൽ, 1979 ഉ 8° ദേശകാരണങ്ങളുടെ വിവരണത്താടും ധനകാര്യ 
മെമ്മോറാണ്ടത്താടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 

ഡോക്ടർ ആർ. ( പസ് 
നിയമസഭാ സെക്രട്ട 


അഞ്ചാം കേരള നിയമ സഭ 

ബിൽ നമ്പർ 90 . 
മദിരാശി ഹിന്ദുമത-ധർമ്മാർത്ഥദാന സ്വത്തുക്കൾ ( ഭേദഗതി) ബിൽ, 197 
1951- ലെ മദിരാശി ഹിന്ദുമത ധർമ്മാർത്ഥദാന സ്വത്തുക്കൾ ആക്റ് 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുളള 


ഒരു 


ബിൽ 
പീഠിക, -1951 - ലെ മദിരാശി ഹിന്ദുമത- ധർമ്മാർത്ഥമായ സ്വത്തുക്കൾ 
ആക ററ് താഴെക്കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യേണ്ടത 
യുക്തമായിരിക്കുകയാൽ 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പതാം സംവൽസരത്തി ൽ താഴെപറയും 
(പ്രകാരം നിയമമുണ്ടാക്കുന്നു : 
1. ചുരുക്കപ്പേര് - 

.-- ഈ ആക° ററിന് മദിരാശി ഹിന്ദുമത- ധർമ്മാർത്ഥദാന 
സ്വത്തുക്കൾ ( ഭേദഗതി) ആക്ററ്, 1979 എന്ന് പേർ പറയാം. 

2. 70-ാം വകുപ്പിന്റെ ഗതി. - 1956- ലെ സംസ്ഥാന പുന: സംഘടന 
ആക°on " (1956- ലെ 37-ാം 2 കേ ന്ദ ആക്റ്) 5 -ാം വകുപ്പ് ( 2)- ം ഉപവകുപ്പിൽ 
പരാമർശ ച്ചിട്ടുളള മലബാർ ജില്ലയിൽ പ്രാബല്യത്തിലിരിക്കുന്ന 1951 - ലെ 
മദിരാശി ഹിന്ദുമത ധർമ്മാർത്ഥദാനസ്വത്തുക്കൾ ആക്ററ ” (1951 - ലെ XIX-ാം 
മദിരാശി ആക്റ്) (ഇതിനുശേഷം പ്രധാന ആക്ററ് എന്നാണ് പരാമർശി 
ച്ചിട്ടുളളത് ) 70 -ാം വകുപ്പിന്, 

(1) (1 ) -ാം ഉപവക പ്പി ൽ , പാരം ഖണ്ഡികയിൽ - 

( എ ) ""മാർച്ച്" എന്ന വാക്കിന് പകരം « സെപ്ററംബർ എന്ന 
വാക്ക് ചേർക്കണ്ടതാണ് ; 

( ബി ) "ഫസലിവർഷം എന്ന വാ ക്കു ക ൾ ക്കു പകരം വർഷ 
എന്ന വാക്ക് ചേർക്കേണ്ടതാണ് ; 
G 728 


2 


(2) ( 2) -ാം ഉപവകുപ്പിൽ , ( സി , ഖണ്ഡത്തിൽ, “ഫസലിവർഷം 
എന്ന വാക്കുകൾക്കുപകരം * വർഷം എന്ന വാക്ക് ചേർക്കേണ്ടതാണ്; 

3. 71-ാം വകുപ്പിൻറ ഭേദഗതി. - പധാന ആക്ററ് 71 -ാം വകുപ്പിൽ, 
(2 ) • (4) -• ഉപവകുപ്പുകളിൽ, “ഫസ്ലിവർഷം " എന്ന വാക്കുകൾക്കുപകരം 
വർഷം എന്ന വാക്ക് മാർക്കേണ്ടതാണ്. 
76 -ാം വക 

കുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ററ് 76 -ാം വകുപ്പിൽ, 
12) -ാം ഉപവകുപ്പിൽ "ഫസലിവർഷം ” എന്ന വാക്കുകൾക്കുപകര വർഷം 
എന്ന വാക്ക് ർ ണ്ടതാണ്. 

5. 79 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ററ് 79-ാം വകുപ്പിൽ, 
"ഫസലികൾ എന്ന വാക്ക് വരുന്ന രണ്ടു സ്ഥലങ്ങളിലും അതിനു പകരം 
" വർഷങ്ങൾ എന്ന വാക്ക 

ചേർക്കേണ്ടതും "ഫസലി എന്ന വാക്ക 
വരുന്ന രണ്ടു സ്ഥലങ്ങളിലും അതിനുപകരം “ വർഷം എന്ന 

വാക്കും 
ചേർക്കേണ്ടതുമാണ്. 

ഉദ° ദേശകാരണങ്ങളുടെ വിവരണം 
മലബാർ പ്രദേശത്തുള്ള ഹിന്ദു പെതു മതസ്ഥാപനങ്ങൾ കുടും ധർമ്മാർത്ഥ 
ദനസ്വ ത്തുക്കൾക്കു ബാധകമായിരിക്കുന്ന 1951 - ലെ മദിരാശി ഹിന്ദുമത 
ധർമ്മാർത്ഥദാനസ്വത്തുക്കൾ ആക്ററിലെ വ്യവസ്ഥകൾ പ്രകാരം ബഡ്ജറ് 
തയ്യാറാക്കുന്നതും, കക്കുസൂക്ഷിക്കുന്നതും, ആഡിററും, അ , ശമാനങ്ങൾ 
ചുമത്തുന്നതുംജൂലൈ1-ാം തീയതി ആരംഭിച്ച് അടുത്തവർഷം ജൂൺ 30-ാം 
തീയതി അവസാനിക്കുന്ന ഓരോ ഫസലി വർഷത്തിലുമാണ്. ഈ സ്ഥാ 
പനങ്ങളുടെ മുഖ്യമായ വരുമാനമാർഗ്ഗം 1963- ലെ കേരള ഭൂപരിഷ്ക്കരണ 
ആക്റുപകാരം സർക്കാർ അവർക്ക് നൽകേണ്ട വർഷാശനമാണ്. 

ഈ 
വർഷാശനം ജനുവരി 1 മുതൽ തുടങ്ങുന്ന ഓാമർ കലണ്ടർ വർഷ ത്തിലും 
കിട്ടാനുളളതായി ത്തീരുന്നു ൽപ്പറഞ്ഞ സ്ഥാപനങ്ങളുടെ ഭരണ നിർവ്വ 
ഹണത്തിന് 

ഫസലിവർഷത്തിന്റെയും കലണ്ടർ വർഷത്തിന്റെയും ആരംഭ 
ത്തീയതികളിലുള്ള വ്യത്യാസം " വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു . അതു 
കൊണ്ട് ഭരണ സൗകര്യാർത്ഥം പ്രസ്തുത സ്ഥാപനങ്ങളെ സംബന്ധി 
ക്കുന്ന കണക്കുകളും, ആഡിററും , അംശദാനം ചുമത്തുന്നതും ഓരോ ഫസലി 
വർഷത്തേക്കും എന്നതിനുപകരം ഓരോ കലണ്ടർവർഷത്തേക്കുംഎന്ന്വ്യത്യാ 
സപ്പെടുത്തണ്ടത് ആവശ്യമാണെന്ന്, കരുതുന്നു . 

2. ഈ ബിൽ മുകളിൽപ്പറഞ്ഞിരിക്കുന്ന ആവശ്യത്തിന് 1951 - ലെ മദിരാശി 
ഹിന്ദുമത ധർമ്മാർത്ഥദാന സ്വത്തുക്കൾ ആക്ററ് ഭേദഗ തി ചെയ്യുന്നതിന് 
ഉദ °oദേശിച്ചുകൊണ്ടുളളതാകുന്നു . 

ധർമ്മകാര്യ മെമ്മോറാണ്ഡം 
ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരുകയും ചെയ്താൽ 
സംസഥാന സഞ്ചിതനിധിയിൽ നിന്നുംയാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല . 

ദാമോദരൻ കാളാശ്ശേരി, 
( ശരിത്തർജ്ജമ ) 

( ഒപ്പ്) 

എ . പി . പെരുമാൾ , 
അഡീഷണൽ ഹെഡം" ടാൻസ്ലേററർ. 


